Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg . No. KL /TV ( N )/ 634/ 2012-14 


് 


കCOVERNME 


t 


രള സർക് 
NMENT OF 


ം പാർ 


S KERALA 


tl cf Kk dok 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 ) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2014 ജനുവരി 21 
21st January 2014 

1189 മകരം 8 
8th Makaram 1189 


നമ്പർ 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


1935 മാഘം 1 
1st Magha 1935 


PART III 


Stores Purchase 


Ground Water Department 


ദർഘാസ് പരസ്യം 


2. 41/2 inch Button Bit suitable for 

hammer — 6 Nos. 


നമ്പർ ജി. ഡബ്ലു . ഇ / 1271/ 2013. 

2013 ഡിസംബർ 27 . 
കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ഓഫീസർ, ഭൂജല 
വകുപ്പ്, എറണാകുളം താഴെ പറയുന്ന സാധനങ്ങൾ വിതരണം 
ചെയ്യുന്ന തിന് മൽസ ര സ്വഭാവമുള്ള പ്രത്യേകംമുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദർഘാസുകൾ 21 - 1 - 2014 മുതൽ 28 - 1 - 2014 പ്രവൃത്തി 
ദിവസം ഉച്ചയ്ക്ക് ഒരുമണിവരെ ഭൂജലവകുപ്പ്, എറണാകുളം 
ജില്ലാ ഓഫീസിൽനിന്നും ലഭിക്കുന്നതും 28 - 1- 2014 ഉച്ചയ്ക്ക് 
2 മണിവരെ ടി ഓഫീസിൽ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 
വൈകിട്ട് 3 മണിക്ക് ജില്ലാ ഓഫീസറോ അദ്ദേഹം അധികാര 
പ്പെടുത്തിയ ഉദ്യോഗസ്ഥനോഅപ്പോൾ ഹാജരുള്ള ദർഘാസു 
കാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ഏതെങ്കിലും 
കാരണവശാൽ അന്നേ ദിവസം അവധിയായാൽ തൊട്ടടുത്ത 
പ്രവൃത്തി ദിവസം മേൽ ദർഘാസ് സംബ ന്ധിച്ച് എല്ലാ 
നടപടിക്രമങ്ങളും നടത്തുന്നതുമായിരിക്കും. 
ദർഘാസ് വിതരണം ചെയ്യുന്ന സാധനത്തിന്റെ നിരത 
നമ്പർ - വിവരങ്ങൾ 

ദ്രവ്യം 


3, 4 /2 inch O . B , Bit - 1No. 
4 . 41/2 inch HP Sleeve — 2 Nos . 
5. 412 inch HP Piston — 2 Nos. 
6 . 41/2 inch Button Chunk — 4 Nos. 
7. 44/2 inch Split Ring — 4 Nos. 
8 . 142 inch Pressure Hose — 90 M 
9 . Oil Cooler for SE - 1417R 

Compressor — 1 No . 
10 . Water providing unit for drilling 

work to be fitted in the rig 
including all fitting with water 

tank — 1 Unit 

| 11. Tent (6ft x 6 ft x 3 ft ) - 1 No. 
ദർഘാസ് ഫോറത്തിന്റെ വില - 600 + എസ്. റ്റി . 
കാലാവധി - കരാർ ഉറപ്പിക്കുന്ന തീയതി മുതൽ 15 ദിവസം. 


ജി. ഡബ്ലിയൂ . ഇ / 1. 41/2 inch dia . high speed panther 1 % 
64 / 2013 - 14 hammer suitable to drill with 

200 psi 650 cfm compressor — 2 Nos. 


- ദർഘാസ് ഫോറത്തിന്റെ വില ചെക്കായോ ഡാഫ്റ്റായോ 
സ്വീക രിക്കു ന്ന ത ല്ല . ദർഘാസ് പമാ ണ ങ്ങൾ പര സ് പരം 

കൈമാറുവാൻ പാടുള്ളതല്ല . നിശ്ചിത സമയത്തിനുശേഷം 
ലഭിക്കു ന്ന തും നിര ത ദ വ്യം കെട്ടി വ യ് ക്കാ ത്ത തു മാ യ 
ദർഘാ സു കൾ സ്വീക രിക്കു ന്ന ത ല്ല . നിര ത ദ വ്യം ജില്ലാ 
ഓഫീസർ, ഭൂജ ല വകുപ്പ്, എറണാകുളം എന്ന പേരിൽ 
ഏതെങ്കിലും പൊതുമേഖലാ ബാങ്കിന്റെ കാക്കനാട് ശാഖയിൽ 
മാറാവുന്ന ഡിമാന്റ് ഡാറ്റായി സമർപ്പിക്കേണ്ടതാകുന്നു . 
ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും തിരസ്കരിക്കുന്നതിനുമുള്ള 

അധികാരം ഭൂജല വകുപ്പ്, എറണാകുളം ജില്ലാ ഓഫീ 
സറിൽ നിക്ഷിപ്തമായിരിക്കും. ഭൂജലവകുപ്പിലെ ദർഘാസ് 
സംബന്ധിച്ച എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും ഇതിനും ബാധക 
മായിരിക്കും. ഇതു സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ ഭൂജ 


എറണാകുളം ജില്ലാ ഓഫീസിൽ നിന്നും എല്ലാ പ്രവർത്തി 
ദിവസങ്ങളിലും നേരിട്ട് അന്വേഷിച്ച് അറിയാവുന്നതാകുന്നു . 


ഭൂജലവകുപ്പ് ജില്ലാ ഓഫീസ്, 
എറണാകുളം, കൊച്ചി- 682 030. 
ഫോൺ : 0484 2426331. 


- ( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


